Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


25th June 2013 

2013 ജൂൺ 25 
4th Ashadha 1935 
1935 ആഷാഢം 4 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Medical Education Department 


TENDER NOTICES 


- (1 ) 


No . C6/8250/2013/ MCK . 

30th May 2013 . 
Sealed competitive tenders are invited for 
the purchase of Various Surgical Instruments for the 
Department of General Surgery to Government Medical 
College, Kottayam. 

Tender forms can be had from this office on payment 
of * 420 in cash or by money order till 2 - 7 - 2013. 
No other modes of remittance will be entertained . Those 
who require tender forms by post, a sum of 3 40 will be 
added towards postage charges . Money Orders should 
reach this office atleast 10 days prior to the closing date 
of tender sales. Cost of tender forms will not be refunded . 

The duly signed tenders superscribed on the 
envelope as “ Tender No. C6/ 8250 /2013 / MCK for the 
purchase of Surgical Instruments for General Surgery 
Department ” addressed to “ The Principal, Medical College , 
Kottayam - 8 ” should reach this office on or before 2 - 7 
2013, 1 p . m . Tenders received late will not be entertained . 
The duly received tenders will be opened on 2 -7 -2013 at 
2 .30 p . m . in the presence of the tenderers or their 
authorised representatives who may present at that time. 


Further details can be obtained from this office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 

- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിവിധ സർജറി 
ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് പ്രതങ്ങൾ ? 420 അടച്ച് ഓഫീസിൽ നിന്നും 
2 - 7 - 2013 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് പ്രതങ്ങൾ 
തപാലിൽ ആവശ്യമുള്ളവർ ? 40 അധികം മണി ഓർഡറായി 
അയക്കേണ്ടതാണ്. മണി ഓർഡറുകൾ ദർഘാസ് വിൽപ്പന 
അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 

-- മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ദർഘാസ് 
നമ്പർ സി6/ 8250 / 2013 / എം . സി . കെ . ഉപകരണത്തിന്റെ പേര് 
വിവിധ സർജറി ഉപകരണങ്ങൾ” എന്ന മേലെഴുത്തോടുകൂടി 
“ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം -8 
എന്ന വിലാസത്തിൽ 2 - 7 - 2013, 1 മണിക്ക് മുമ്പ് 
ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയ 
ത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ 


ലഭ്യമായ ദർഘാസുകൾ 5- 7-2013 , 2.30 മണിക്ക് തുറക്കുന്നതാണ്. 


ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. യഥാസമയം ലഭ്യമായ 
ദർ ഘാസുകൾ 2 - 7 - 2013 ഉച്ചകഴിഞ്ഞ് 2 . 30 മണിക്ക് 
തുറക്കുന്നതാണ്. 

വിശദ വിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള അധികാരം പിൻ സിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


-- വിശദ വിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള അധികാരം പിൻസിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


(3) 


No. C1/ 9006/2013/ MCK . 

30th May 2013 . 
Sealed competitive tenders are invited for 
the purchase of Antibiotics Discs to Government 
Medical College, Kottayam . 

Tender forms can be had from this office on payment 
of 7 420 cash or by money order till 2 - 7- 2013 . No other 
modes of remittance will be entertained . Those who 
require tender forms by post, a sum of * 40 will be 
added towards postage charges. Money Orders should 
reach this office atleast 10 days prior to the closing date 
of tender sales. Cost of tender forms will not be refunded . 

The duly signed tenders superscribed on the 
- envelops as Tender No . C1 / 9006 / 2013 / MCK for the 
purchase of Antibiotics Discs addressed to “ The 
Principal, Government Medical College, Kottayam -8” should 
reach this office on or before 3-7 - 2013, 1 p. m . Tenders 
received late will not be entertained . The duly received 
tenders will be opened on 3 -7 -2013 at 2 .30 p . m . in the 
presence of the tenderers or their authorised 
representatives who may present at that time. 


No. C1/9005/2013/ MCK . 

30th May 2013 . 
Sealed competitive tenders are invited for 
the purchase of Culture Media to Government 
Medical College, Kottayam . 

Tender forms can be had from this office on payment 
of 1,051 in cash or by Money Order till 4 -7 -2013 . No 
other modes of remittance will be entertained . Those who 
require tender forms by post, a sum of 3 40 will be 
added towards postage charges. Money Orders should 
reach this office atleast 10 days prior to the closing date 
of tender sales . Cost of tender forms will not be refunded . 

The duly signed tenders superscribed on the 
envelope as “ Tender No. C1/9005 /2013 /MCK for the 
purchase of Culture Media” addressed to “ The Principal, 
Government Medical College, Kottayam -8 ” should reach 
this office on or before 5 - 7 -2013 , 1 p . m . Tenders received 
late will not be entertained . The duly received tenders 
will be opened on 5 -7 -2013 at 2.30 p . m . in the presence of 
the tenderers or their authorised representatives who may 
present at that time. 

Further details can be obtained from this office 
during working hours . The undersigned reserves the right 
to reject any tender without assigning any reason . 

-- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൾച്ചർ മീഡിയ 
വാങ്ങുന്നതിനായി മുദ്ര വച്ച ദർഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് പ്രതങ്ങൾ ? 1,051 അടച്ച് ഓഫീസിൽ നിന്നും 
4 -7 - 2013 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് പ്രതങ്ങൾ 
തപാലിൽ ആവശ്യമുള്ളവർ X 40 അധികം മണി ഓർഡറായി 
അയക്കേണ്ടതാണ്. മണി ഓർഡറുകൾ ദർഘാസ് വിൽപ്പന 
അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 

- മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ദർഘാസ് 
നമ്പർ സി1/ 9005/ 2013/ എം . സി. കെ . കൾച്ചർ മീഡിയ ” എന്ന 
മേലെഴുത്തോടുകൂടി “ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് മെഡിക്കൽ 
കോളേജ്, കോട്ടയം- 8 എന്ന വിലാസത്തിൽ 5 - 7- 2013 , 
1 മണിക്ക് മുമ്പ് ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ 
ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . യഥാസമയം 


Further details can be obtained from this office 
during working hours . The undersigned reserves the right 
to reject any tender without assigning any reason . 
- കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആന്റിബയോട്ടിക് 
ഡിസ്ക് സ് വാങ്ങുന്നതിനായി മുദ്രവച്ച ദർഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു. 

ദർഘാസ് പ്രതങ്ങൾ ? 420 അടച്ച് ഓഫീസിൽ നിന്നും 
2 - 7 - 2013 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് പ്രതങ്ങൾ 
തപാലിൽ ആവശ്യമുള്ളവർ 1 40 അധികം മണിയോർഡറായി 
അയക്കേണ്ടതാണ്. മണിയോർഡറുകൾ ദർഘാസ് വിൽപ്പന 
അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് പ്രതത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 

മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ സി1/ 9006 / 2013 / എം . സി. കെ . ഉപകരണത്തിന്റെ പേര് 
ആന്റിബയോട്ടിക് ഡിസ്കസ് എന്ന മേലെഴുത്തോടുകൂടി 
“ പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം-8 
എന്ന വിലാസത്തിൽ 3 - 7 - 2013, 1 മണിക്ക് മുമ്പേ 
| ലഭിക്കത്തക്ക വിധം അയയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയ 

ത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ ആയ 
- ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. യഥാസമയം ലഭ്യമായ 
ദർ ഘാസുകൾ 3 - 7 - 2013 ഉച്ചകഴിഞ്ഞ് 2 . 30 മണിക്ക് 
തുറക്കുന്നതാണ്. 


വിശദ വിവര ങ്ങ ൾ ദ ർ ഘാസ് പത്രത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള അധികാരം പിൻ സിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


വിശദ വിവരങ്ങൾ ദർ ഘാസ് പത്രത്തിനോടൊപ്പം 
ലഭ്യമാണ്. യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ 
നിരസിക്കുന്നതിനുള്ള അധികാരം പിൻ സിപ്പാളിൽ 
നിക്ഷിപ്തമാണ്. 


Govt. Medical College, 
Gandhinagar, Kottayam . 


( Sd.) 
Principal. 


TENDER NOTICE 


- No. S1 /2828/2013/IMCH. 


| 18th May 2013. 


Sealed tenders are invited for supply of Labour 
Room items in IMCH Medical College, Kozhikode-8. List of 
item can be had from the office of undersigned during 
office hours any working days. Envelop containing 
tenders should be superscribed with tender numbers or 
indicated in the statements below and should be 
addressed to the Superintendent, IMCH , Medical College, 
Calicut- 8 , Kerala . Tender must be submitted in sealed 
cover. Tender will be opened on 5 -7 -2013 , 11 a.m . in the 
presence of such of the tenderers or their authorized 
persons who may be present at that time. Late tenders will 
not be accepted . 


Intending tenderers may on application to the 
Superintendent, IMCH , Medical College, Calicut, Kerala 
will obtain the requisite tender form in which the tenders 
should be submitted . 


- (4) 
No. C1/9087/2013/ MCK . 

| 30th May 2013 . 
Sealed competitive tenders are invited for 
the purchase of Microtome blades — Disposable for Leica 
Microtome High Profile to Government Medical College, 
Kottayam. 

Tender forms can be had from this office on payment 
of 3 420 each prescribed cost in cash or by money order 
till 1 - 7 - 2013 . No other modes of remittance will be 
entertained . Those who require tender forms by post, a 
sum of 3 40 will be added towards postage charges. 
Money Orders should reach this office atleast 10 days 
prior to the closing date of tender sales. Cost of tender 
forms will not be refunded . 

The duly signed tenders superscribed on the 
envelops as " Tender No. C1 / 9087/ 2013/ MCK for the 
purchase of Microtome blades — Disposable for Leica 
Microtome High Profile ” addressed to “ The Principal, 
Government Medical College , Kottayam - 8 ” should reach 
this office on or before 2 - 7 - 2013 , 1 p . m . Tenders 
received late will not be entertained . The duly received 
tenders will be opened on 2 - 7 -2013 at 2 . 30 p . m . in the 
presence of the tenderers or their authorised 
representatives who may present at that time. 

Further details can be obtained from this office 
during working hours . The undersigned reserves the right 
to reject any tender without assigning any reason . 

കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മെകാറ്റോം 
ബ്ലേഡ് ലക കാറ്റോം- ഹ പാഫൈൽ 
വാങ്ങുന്നതിനായി മുദ്രവച്ച് ദർ ഘാ സു കൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

ദർഘാസ് പ്രതങ്ങൾ ? 420 അടച്ച് ഓഫീസിൽ നിന്നും 
29 - 6 - 2013 വരെ വാങ്ങാവുന്നതാണ്. ദർഘാസ് പത്രങ്ങൾ 
തപാലിൽ ആവശ്യമുള്ളവർ ( 40 അധികം മണിയോർഡറായി 
അയക്കേണ്ടതാണ്. മണിയോർഡറുകൾ ദർഘാസ് വിൽപ്പന 
അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് പത്രത്തിന്റെ വില മടക്കി നൽകുന്നതല്ല. 

മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ “ ദർഘാസ് 
നമ്പർ സി1/ 9087 / 2013 / എം . സി . കെ . മെകാറ്റോം ബ്ലേഡ് 

ലക മെ കാറ്റോം - ഹൈ പാഫൈൽ എന്ന 
മേലെഴുത്തോടുകൂടി “ പിൻ സിപ്പാൾ, ഗവൺമെന്റ് 
മെഡിക്കൽ കോളേജ്, കോട്ടയം- 8 ”എന്ന വിലാസത്തിൽ 2 -7 -2013, 
1 മണിക്ക്മുമ്പേ ലഭിക്കത്തക്കവിധം അയയ്ക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്നതോ അപൂർണ്ണമായതോ 
ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . യഥാസമയം 
ലഭ്യമായ ദർഘാസുകൾ 2 - 7 - 2013 ഉച്ചകഴിഞ്ഞ് 2.30 മണിക്ക് 
തുറക്കുന്നതാണ്. 


Application for tender forms should be accompanied 
by the cash remittance as noted below for a set of tender 
forms, in which will not be refunded any circumstances. 


The tenders should under take the responsibility for 
the intimate service even if any change in the dealership 
of the product supply. 


The tender forms are not transferable . Charges , 
Postage stamp, Draft etc . will not be accepted towards the 
cost of tender forms. Tender forms will not be sent by 

VPP. Tender should be accompanied by EMD amounting 
- to 1 % ( Rounded to next 1 Rupee ) of the total cost of 

articles tendered for. The tenders not accompanied by 
sufficient EMD will not be entertained . 


Tender Number - S1/2828/ 13 /IMCH . 
Approximate Cost 7 4, 99 ,259. 
Cost of tender forms ( Including tax ): 

Original - 1 1,040 . 
Duplicate X 520 . 
If sent by post ( postage charge ) X 50 extra. 


Closing date and time of sale of tender forms — 
3 -7- 2013 , 3 p. m . 


LIST OF ITEMS 


Last date and time of receipt of tender forms — 
4- 7-2013, 5 p . m . 

Date up to which the rates are to be firm 
31 - 7- 2014. 


Items 


Qty . 


Glycerine enema- 100 ml. 


5500 


- 


2 


Plastic Apron 


25800 


Cannula Fixator 


13300 


Institute of Maternal and 
Child Health , Govt . Medical College, 
Kozhikode. 


(Sd.) 
Superintendent. 


Further details can be had from the office of the 
undersigned during office hours on any working day. 

-- കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ 
കേന്ദ്ര ത്തി ലേക്ക് ആവ ശ്യ മായ ലേബർ റൂം ഐറ്റം സ് 
വിതരണം ചെയ്യുന്നതിലേക്ക് നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് അടക്കം ചെയ്യുന്ന 
കവറിനുമുകളിൽ ദർഘാസ് നമ്പർ എഴുതേണ്ടതും സൂപ്രണ്ട്, 
മാതൃശിശു സംരക്ഷണകേന്ദ്രം, കോഴിക്കോട്- 8, കേരളം എന്ന 
വിലാസത്തിൽ അയച്ചിരിക്കേണ്ടതുമാണ്. ദർഘാസുകൾ താഴെ 
ചേർത്തിട്ടുള്ള തീയതിയിലും സമയത്തും അപ്പോൾ 
ഹാജരായിട്ടുള്ള ദർഘാസ് സമർപ്പിച്ചവരുടെയോ അവർ 
ചുമതലപ്പെടുത്തിയിട്ടുള്ള ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
3 - 7 - 2013 -ാം തീയതി 11 മണിക്ക് തുറക്കുന്നതാണ്. 
വൈകിക്കിട്ടുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 

ദർഘാസ് സമർപ്പി ക്കു വാൻ താൽപ്പ ര്യ മു ള്ള വർ 
ഐ . എം . സി . എച്ച്. ഓഫീസിൽ അപേക്ഷിക്കുന്നപക്ഷം 
ആവശ്യമായ ദർഘാസ് ഫോറങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന 
പ്രകാരം തുക അടച്ചാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറം 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പ്, 
ഡാഫ്റ്റ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വില യായി 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് ഫോറം വി . പി. പി . ആയി 
അയയ്ക്കുന്നതല്ല . 


ദർഘാസ് നമ്പർ -എസ്1 / 2828 / 13 / ഐ . എം . സി . എച്ച്. 


അടങ്കൽ തുക ? 4,99,259. 
നിരതദ്രവ്യം - 1 %. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി സഹിതം): 

അസ്സൽ Y 1,040. 
പകർപ്പ് { 520. 


- ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 3 -7 - 2013, 3 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 4 - 7- 2013, 5 മണി. 

- ദർഘാസ് നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി- - 
31- 7 - 2014. 


കൂടു തൽ വിവ ര ങ്ങ ൾ പവർത്തി സമയത്ത് ഈ 
ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ടെണ്ടർ 
നട പടികൾ മുന്നറിയിപ്പില്ലാതെ നീട്ടി വെയ്ക്കു ന്ന തിനോ 
നിർത്തിവെയ്ക്കുന്നതിനോ ഉള്ള അധികാരം സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


